© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-23 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 SaN(MNalol 23 





തിര്യ്ന്തപ്ുരം, 23rd February 2021 
വാല്യം 10 ചൊവ്വ 1186 കുംഭം 1 നമ്പര്‍ g 
Vol. X Thiruvananthapuram, 1th Kumbham 1196 No. 





1942 ഫാൽഗുനം 4 


Tuesday 4th Phalguna 1942 








PART 111 


Forest Department 


OFFICE OF THE CUSTODIAN (ECOLOGICALLY FRAGILE LANDS) AND ADDITIONAL 
PRINCIPAL CHIEF CONSERVATOR OF FORESTS (SOCIAL FORESTRY) 
THIRUVANANTHAPURAM 


ERRATUM NOTIFICATION 


No. EFL3-9/2011. 4th January 2021. 


In view of the powers confirmed by section 3 (1) of Kerala Forest (Vesting and Management of Ecologically Fragile 
Land) Act 2003 it is hereby notified for the information of the public that the following amendments are made in the 
details of Sl No. 100 under Column 6,8,9,10,11 and 12 of the notification published in Reference No. C6-21437/2000 dated 


21-4-2001 in the Kerala Gazette No. 20 dated 15-5-2001 as shown in the scheduled property. 


Gaz. No. 8/2021/DTP (Forest). 


235 


23rd Fes. 2021] FOREST DEPARTMENT 122 





SCHEDULE 





SI Forest Survey No. Extent in Boundaries 
No District Taluk Range Locality Village with Sub- Hectares 
0. 


Division division (Approx) North — East South West 
(0) (2) (3) (4) 6) (6) (7) (8) (9) (10) (11) (12) (13) 











100 
Wayanad 
Mananthavady 
Wayanad North 
Feriland 


Peria 
Occupied land and 


Peria 

64/2pt. 

8.5390 

Vested Forest and 
vested forest 
Vested Forest 
Vested Forest 


5 





(Sd.) 


Custodian (Ecologically Fragile Lands) & 


Additional Principal Chief Conservator of Forests 


Thiruvananthapuram. (Social Forestry). 


Explanatory Note 


This does not form part of the Notification but is intended to indicate the general purpose. 


The land as per SI. No. 1 in the attached schedule was originally notified under section 3(1)/3(2) of Kerala Forest 
(Vesting and Management of Ecologically Fragile Land) Act, 2003 as per Notification No. C6-21437/2000 dated 
21-4-2001 and published in the Kerala Gazette No. 20 dated 15-5-2001 as Serial No. 100. Later on verification it is found 
that some errors have crept in the inscription of locality, Sy. No. extend and Northern, Eastern and Southern boundaries 
in the referred original notification, whereas correct the name of locality, Sy. No., Extent and 


boundaries are shown in the revised schedule attached. The erratum notification is intended to achieve 


the above purpose. 





മലയാറ്റൂര്‍ ഡിവിഷന്‍ 
ഇ-ലേല പരസ്യം 


നമ്പര്‍ ആര്‍-4312/2020. 2021 ജനുവരി 15. 


മലയാറ്റൂര്‍ ഡിവിഷനിലെ കാലടി റെയിഞ്ചിലെ കണ്ണിമംഗലം ഫോറസ്റ്റ്‌ സ്റ്റേഷനിലെ KL-17C-1575 നമ്പര്‍ മഹീന്ദ്ര 2005 
മോഡല്‍ ഡീസല്‍ ജീപ്പും മലയാറ്റൂര്‍ ഡിവിഷനിലെ 11-01 AH-1346 നമ്പര്‍ മഹിന്ദ്ര 2005 മോഡല്‍ ടാറ്റാ ഇന്‍ഡിഗോ കാറും 
വകുപ്പുതലവാഹനം പുറപ്പെടുവിച്ചിട്ടുള്ള ലേല നിബന്ധനകള്‍ക്കും സര്‍ക്കാര്‍ ഉത്തരവുകൾക്കും വിധേയമായി ഇ-ലേലം വഴി 
വില്‍പന നടത്തുന്നതാണ്‌. ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ ആഗ്രഹിക്കുന്ന വൃക്തികള്‍ www.mstcecommerce.com എന്ന 
വെബ്‌സൈറ്റില്‍ രജിസ്റ്റര്‍ ചെയ്യേണ്ടതാണ്‌. വകുപ്പുതല ഉത്തരവ്‌ പ്രകാരം ലേലാനുമതി ലഭിച്ചിട്ടുള്ള മേല്‍ വാഹനത്തിന്റ 
ലേല തുകയും നികുതികളും വിജയിക്കുന്ന ഇ-ലേലക്കാരന്‍ നിയമപ്രകാരവും കാലാകാലങ്ങളില്‍ നിലവിലുള്ള തുമായ 


ജിഎസ്ടി വരുമാന നികുതി, ഫോറസ്റ്റ്‌ ഡവലപ്പ്മെന്റ്‌ ടാക്സ്‌, മറ്റ്‌ ബന്ധപ്പെട്ട നികുതികള്‍ എന്നിവ ലേല ദിവസം തന്നെ 
a0 റ oO 
അടയ്ക്കേണ്ടതാണ്‌. 


236 


23rd Fes. 2021] FOREST DEPARTMENT 123 





ഇ-ലേല പ്രമാണങ്ങളും ഇ-ലേല ഷെഡ്യൂളുകളും WWww.mstcecommerce.com എന്ന വെബ്സൈറ്റില്‍ 
ലഭ്യമാണ്‌. ഇ-ലേല പ്രമാണങ്ങള്‍ സമര്‍പ്പിക്കുവാന്‍ WWW.mstcecommMerce.coM എന്ന വെബ്സൈറ്റ്‌ ഉപയോഗിക്കേണ്ടതാകുന്നു. 


എല്ലാ ഇ-ലേല പ്രമാണങ്ങളും WWW.MstcecommMerce.com എന്ന വെബ്‌സൈറ്റില്‍ കാണിച്ചിരിക്കുന്ന ഓണ്‍ലൈന്‍ 
കവറുകളില്‍ ഓണ്‍ലൈനായി മാത്രം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഇ- ലേലപ്രമാണങ്ങള്‍ =Www.mstcecommerce.com എന്ന 
വെബ്സൈറ്റിലൂടെ ഓണ്‍ലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാല്‍ മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ഇ-ലേല പ്രമാണങ്ങള്‍ 


ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഓണ്‍ലൈന്‍ ഇ-ലേല പ്രമാണത്തോടൊലപ്പം സ്കാന്‍ ചെയ്ത ബന്ധപ്പെട്ട രേഖകള്‍ ഓണ്‍ലൈനായി സമര്‍പ്പിക്കാത്തത്‌ 
നിരസിക്കപ്പെടുന്നതുമാണ്‌. ഇ-ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങള്‍ WWW.mstcecommMerce.com എന്ന വെബ്സൈറ്റില്‍ 
പറഞ്ഞിരിക്കുന്ന ഹെല്‍പ്പ്‌ ഡെസ്‌കില്‍ നിന്നോ ഈ ഓഫീസില്‍ നിന്നോ ഓഫീസ്‌ സമയത്ത്‌ അറിയാവുന്നതാണ്‌. ഇ-പേമെന്റിന്‌ 
ആവശ്യമായ വിവരങ്ങള്‍ (ലേലക്കാരന്‍ ഇടപാട്‌ നടത്തുന്ന കോര്‍ബാങ്കിംഗ്‌ സൌകര്യമുള്ള ബാങ്‌; അക്കൌണ്ടിന്റെ വിശദ വിവരങ്ങളും 
ഇ-മെയില്‍ അധഡ്ഡസ്സും) ലേലത്തോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഈ വിവരങ്ങള്‍ ഉള്‍പ്പെടുത്താത്ത ഇ-ലേല പ്രമാണങ്ങള്‍ 
നിരസിക്കപ്പെടുന്നതാണ്‌. ടെക്നിക്കല്‍ ബിഡും ഫിനാന്‍ഷ്യല്‍ ബിഡും അതിനായി പറഞ്ഞിരിക്കുന്ന അതാത്‌ കവറുകളില്‍ മാത്രം 
സമര്‍പ്പിക്കേണ്ടതാണ്‌. ലേലക്കാര്‍ വിവരങ്ങള്‍ അപ്ലോഡ്‌ ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൌകര്യങ്ങള്‍ക്കും നഷ്ടത്തിനും 


വനം വകുപ്പ്‌ ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


ടി ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലത്തിന്‌ മുമ്പായി വാഹനങ്ങളുടെ ഗുണനിലവാരം നേരിട്ട്‌ കണ്ട്‌ 
ബോദ്ധ്യപ്പെട്ട കൊള്ളേണ്ടതാണ്‌. ഇ-ലേലത്തിന്‌ ശേഷമുള്ള പരാതികള്‍ പരിഗണിക്കുന്നതല്ല. ഇ-വിജ്ഞാപന തീയതിക്കുമുമ്പായി 


ദര്‍ഘാസ്‌/ ലേലം സംബന്ധമായ സര്‍ക്കാര്‍ ഉത്തരവുകള്‍ എന്തെങ്കിലും ഉണ്ടായാല്‍ ആയതും ടി ഇ-ലേലത്തിന്‌ ബാധകമായിരിക്കും. 


കൂടുതല്‍ വിവരങ്ങള്‍ ഈ ഓഫീസില്‍ നിന്നോ കാലടി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നോ പ്രവൃത്തി 


ദിവസങ്ങളില്‍ അറിയാവുന്നതാണ്‌. 








(oa റെയിഞ്ച്‌; വാഹനത്തിന്റെ വിവരങ്ങള്‍ വാഹനം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 
നമ്പര്‍ ഡിവിഷന്‍ 
1 കാലടി 2005 മോഡല്‍ KL-17C-1575 കാലടി റെയിഞ്ച്‌ കണ്ണിമംഗലം 
നമ്പര്‍ മഹീന്ദ്ര ഡീസല്‍ ജീപ്പ്‌ ഫോറസ്റ്റ്‌ സ്റ്റേഷന്‍ 
2 മലയാറ്റൂര്‍ 2005 മോഡല്‍ ~=KL-01-AH-1346 മലയാറ്റൂര്‍ ഡിവിഷന്‍ ഓഫീസ്‌, 


നമ്പര്‍ ഡീസല്‍ ടാറ്റാ ഇന്‍ഡിഗോ കാര്‍ കോടനാട്‌ 





ഇ-ലേല പ്രമാണങ്ങള്‍ വെബ്സൈറ്റില്‍ ലഭ്യമാകുന്ന തീയതിയും സമയവും---16-2-2021, 10 മണി. 
ഇ-ലേല തീയതി-24-2-2021. 


ഏതെങ്കിലും കാരണവശാല്‍ മേല്‍ തീയതിയില്‍ ലേലം നടക്കാതെ വന്നാല്‍ 5-3-2021, 15-3-2021 എന്നീ തീയതിയില്‍ ഇ-ലേലം 


നടത്തുന്നതാണ്‌. 


ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ എം.എസ്‌.്റി.സി. ലിമിറ്റഡിന്റെ ഓണ്‍ലൈനില്‍ രജിസ്റ്റര്‍ ചെയ്തിരിക്കണം. 


ഇ-ലേല നിബന്ധനകള്‍ എ.എസ്‌.റ്റി.സി. ലിമിറ്റഡിന്റെ www.mstcecommerce.com എന്ന വെബ്സൈറ്റില്‍ ലഭ്യമാണ്‌. 
[9 [9 റ [9 


കൂടുതല്‍ വിവരങ്ങള്‍ മലയാറ്റൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയത്തില്‍ നിന്നും (ഫോണ്‍.-0484 2649052) 


കാലടി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നും (Ganodend-8547604225) പ്രവൃത്തി ദിവസങ്ങളില്‍ പ്രവൃത്തി സമയത്ത്‌ ലഭ്യമാണ്‌. 
No. R-4312/2020. 15th January 2021. 


It is hereby notified that the Department Vehicle No. KL-17C-1575, Mahindra 2005 Model Diesel Jeep in Kalady 
Range and Vehicle No. KL 01-AH-1346, 2005 model Tata Indigo Diesel car of Malayattoor Division will be sold through 
e-auction shown in the schedule by the Divisional Forest Officer, Malayattoor or any other Officer authorised by him, 


subject to the conditions notified in the e-auction notification. 


e-Auction documents and connected records are available in the website: www.mstcecommerce.com. 


for submission of tenders visit the website www.mstcecommerce.com. 


All bids/e-auction documents are to be submitted online only and in the designated online cover (s)/envelope(s) on 


237 


23rd Fes. 2021] FOREST DEPARTMENT 124 





the www.mstcecommerce.com website and e-auction documents submitted manually/through post will not be entertained. 


Late tenders will not be accepted. 


Online e-auction/bids are to be accompanied with relevant documents e-auction or bids received online without the 
scanned copies of relevant documents, will not be considered and shall be summarily rejected. Any further clarification on 
this e-auction can be obtained from NIC or the e-auction Help desk number available in the www.mstcecommerce.com 
website and from the office of the Divisional Forest Officer, Malayattoor Division. Kodanad during the office hours. The 
details regarding e-payment (Bidder’s Bank Account No. where he/she is having core banking facility and email ID) should 
be submitted along with the e-auction documents. e-Auction documents without these details will not be accepted. 


Technical bid and financial bid shall be submitted in their respective designed online covers. 


The Forest Department will not be responsible for any inconvenience or loss to the Bidder while uploading/ 


downloading the bid. 


Intending person may ensure the condition of vehicles put up for e-auction before the commencement of the same 


and no compliance will be entertained after the e-auction. 


Any further notification to the sale condition that may be issued by Government after the issuance of this notification 


will also be applicable to this auction. 


Further details and information can be had from this office or the concerned Range Forest Office, Kalady during the 


working hours. 








SCHEDULE 
Si. Range/Division Details of Vehicle Place where vehicles kept 
No. 
1 Kalady KL-17C-1575, Mahindra 2005 Model Kannimangalam Forest Station of 
Diesel Jeep Kalady Range 
2 Malayattoor KL-O1-AH 1346, Tata Indigo 2005 Malayattoor Divisional Forest 
Division Model Diesel Car Office, Kodanad 





The e-auction will be knocked down in the name of the highest bidders. 


Date and time from which e-auction notification and relevant documents will be available in the website—16-2-2021 


at 10 a. m. 
Date from which the bidders can be participated in the e-auction—24-2-2021. 
If the auction can’t be conducted on the above date the auction will be conducted on 5-3-2021 & 15-3-2021. 


Those who are interested to participate in the e-auction should be registered online with MSTC Limited, Bangalore. 
Conditions for e-auction will be available at the website www.mstcecommerce.com. Telephone Number Divisional Forest 
Officer, Malayattoor Division, Kodanand, Phone: 0484 2649052, Range Forest Officer, Kalady, Phone Number 8547604225 


during office hours. 


P. R. Suresu IFS, 
Divisional Forest Office, Divisional Forest Officer 
Malayattoor. (For an on behalf of the Governor of Kerala). 


238 


23rd Fes. 2021] 


FOREST DEPARTMENT 


125 





പാലക്കാട്‌ ഡിവിഷന്‍ 
ലേല പരസ്യം 
നമ്പര്‍ ഒ2-9089/2017. 2021 ഫെരബുവരി 2. 


പാലക്കാട്‌ ഡിവിഷനില്‍പ്പെട്ട താഴെ 


റെയിഞ്ചുകളിലെ വിവിധ കേസുകളില്‍പ്പെട്ട തൊണ്ടി വഹകള്‍ 


പറയുന്ന 


അതാത്‌ റെയിഞ്ചാഫീസുകളില്‍ വെച്ച്‌ താഴെ കാണിച്ചിരിക്കുന്ന 
തീയതികളില്‍ രാവിലെ 11 മണിക്ക്‌ താഴെ പറയുന്ന ലേല 
വൃവസ്ഥകള്‍ പ്രകാരം പാലക്കാട്‌ ഡിവിഷണല്‍ 
ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 
നിശ്ചിത ലേല ദിവസം ഏതെങ്കിലും കാരണവശാല്‍ പൊതു 
ഒഴിവായി വന്നാല്‍ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 


സമയത്തും സ്ഥലത്തും വെച്ച്‌ ലേലം നടത്തുന്നതായിരിക്കും. 
പട്ടിക 


ലേല തീയതി 








ഒലവക്കോട്‌ ഒറ്റപ്പാലം വാളയാര്‍ 
3-3-2021 16-3-2021 23-3-2021 
6-4-2021 19-4-2021 26-4-2021 
4-5-2021 18-5-2021 25-5-2021 
8-6-2021 15-6-2021 22-6-2021 
6-7-2021 13-7-2021 21-7-2021 
4-8-2021 10-8-2021 24-8-2021 
7-9-2021 14-9-2021 22-9-2021 
5-10-2021 20-10-2021 26-10-2021 
9-11-2021 16-11-2021 23-11-2021 
7-12-2021 14-12-2021 21-12-2021 





ലേല വൃവസ്ഥകള്‍ 





1. സര്‍ക്കാര്‍ തടി ഡിപ്പോയില്‍ അതാതു കാലങ്ങളില്‍ 
നിലവിലുള്ളതും ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ 
(സംരക്ഷണം) അവര്‍കളുടെ Pro. 5-6835/2009 തീയതി 
2-12-2009 (പകാരം 29-12-2009-ന്‌ 50-90 നമ്പര്‍ ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തിയ നിബന്ധനകള്‍ ഈ ലേലത്തിനും 
ബാധകമായിരിക്കും. 


2. ലേലത്തില്‍ പങ്കുകൊള്ളാന്‍ ഉദ്ദേശിക്കുന്നവര്‍ 
ലേലം തുടങ്ങുന്നതിനുമുമ്പ്‌ ലേലത്തിനുവെച്ചിട്ടുള്ള 
സാധനങ്ങളുടെ ഗുണനിലവാരവും അളവുകളും വിശദ 
വിവരങ്ങളും കണ്ട്‌ ബോധ്ുപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിന്‌ 
ശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു 
പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു. ഓരോ 
ലേലത്തിനും വില്‍ക്കാന്‍ ഉദ്ദേശിക്കപ്പെട്ട തടികള്‍, 


വനവിഭവങ്ങള്‍ മുതലായവയെപ്പറ്റിയുള്ള വിവരങ്ങള്‍ 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസില്‍ നിന്നോ 
റെയിഞ്ചാഫീസില്‍ നിന്നോ ലേലത്തിന്‌ മുമ്പ്‌ 


അറിയാവുന്നതാണ്‌. 


Gaz. No. 8/2021/DTP (Forest). 


239 


3. 


ലേലത്തില്‍ പങ്കുകൊള്ളാന്‍ ഉദ്ദേശിക്കുന്നവര്‍ ലേലം 
തുടങ്ങുന്നതിനുമുമ്പായി ഈട്ടി, 
ലേലത്തിനാണെങ്കില്‍ F 20,000 (ഇരുപതിനായിരം)-ം ag 
തടികളുടെ ലേലത്തിനാണെങ്കില്‍ ₹ 10,000 (പതിനായിരം)-ം 
കാര്യത്തില്‍ ₹ 2,000 


തേക്ക്‌ എന്നിവയുടെ 


വനവിഭവങ്ങളുടെ (രണ്ടായിരം)-ം 


നിരതദ്രവ്യം പണമായി കെട്ടിവെയ്ക്കേണ്ടതും ലേല 
നിബന്ധനകള്‍ അനുസരിക്കുന്നതിന്‌ വീഴ്ച വന്നാല്‍ 
തന്മൂലം 
നഷ്ടങ്ങള്‍ തന്നില്‍ നിന്നും ഈടാക്കാവുന്നതാണെന്നും 
സമ്മതിച്ചു കൊണ്ടുള്ള ഒരു ഉടമ്പടി ഒപ്പുവെയ്ക്കേ 


ണ്ടതുമാണ്‌. 


വകുപ്പിന്‌ സര്‍ക്കാരിന്‌ ഉണ്ടാകുന്ന കഷ്ട 


ലേലത്തില്‍ പങ്കുകൊള്ളാന്‍ ഉദ്ദേശിക്കുന്നവര്‍ അവരുടെ 
മേല്‍വിലാസവും 
സാക്ഷ്യപ്പെടുത്തിയ ബന്ധപ്പെട്ട വില്ലേജ്‌ ഓഫീസറില്‍ 
നിന്നുമുള്ള ഒരു സര്‍ട്ടിഫിക്കറ്റോ അതല്ലെങ്കില്‍ ഇലക്ഷന്‍ 
ഐഡന്റിറ്റി കാര്‍ഡ്‌ ഇവയില്‍ ഏതെങ്കിലും ഒന്നിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകര്‍പ്പോ നിരത്രദവ്യംകെട്ടിവെയ്ക്കുന്ന 


സ്ഥിരമായ കൈയൊപ്പും 


തിനുമുമ്പായി സമര്‍പ്പിക്കേണ്ടതാണ്‌. പ്രോപ്പര്‍ട്ടി മാര്‍ക്ക്‌ 
രജിസ്ട്രേഷനുള്ളവര്‍ അവരുടെ സര്‍ട്ടിഫിക്കറ്റ്‌ കാണിച്ച്‌ 
ബന്ധപ്പെട്ട ഫോറസ്റ്റ്‌ ഉദ്യോഗസ്ഥന്‍മാരില്‍ നിന്നും 
ഫോട്ടോ പതിച്ച ഐഡന്റിറ്റി കാര്‍ഡ്‌ ഹാജരാക്കിയാല്‍ 
മതിയാവുന്നതാണ്‌. മേല്‍ വിവരിച്ച പ്രകാരം സര്‍ട്ടിഫിക്കറ്റോ 
ഏതെങ്കിലും തിരിച്ചറിയല്‍ രേഖയോ ഹാജരാക്കാത്തവരെ 
ലേലത്തില്‍ പങ്കുകൊള്ളാന്‍ അനുവദിക്കുന്നതല്ല. 


ലേലത്തില്‍ വിളിച്ചെടുത്ത തൊണ്ടി സാധനങ്ങളുടെ 
വില ₹ 20,000-ല്‍ കുറവാണെങ്കില്‍ മുഴുവന്‍ തുകയും 
J 20,000-ല്‍ കൂടുതലാണെങ്കില്‍ മൊത്തം ലേലത്തുകയുടെ 
(35%) 
₹ 20,000-0 കൂടിയത്‌ F 1,00,000-0 എന്ന കണക്കില്‍ ലേല 


മുപ്പത്തിയഞ്ച്‌ ശതമാനം വില കുറഞ്ഞത്‌ 
ദിവസം തന്നെ കെട്ടിവെയ്ക്കേണ്ടതാണ്‌. ഏതെങ്കിലും 
ദേശസാല്‍കൃത ബാങ്കിലെ 
ശാഖയില്‍ മാറാവുന്ന ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ ലേല 


ദിവസം തന്നെ ഒടുക്കേണ്ടതാണ്‌. 


നിഷ്കര്‍ഷിക്കപ്പെടുന്ന 


ലേലം സ്ഥിരപ്പെടുത്തിയതായുള്ള അറിയിപ്പും ബാക്കി 
തുക അടച്ചുതീര്‍ക്കുവാനുള്ള ചെലാന്‍ ഫോറവും അയച്ച 
തീയതി മുതല്‍ 40 ദിവസത്തിനകം ചെലാന്‍ ഫോറത്തില്‍ 
കാണിച്ചിട്ടുള്ള സംഖ്യ സര്‍ക്കാരിന്റെ നിര്‍ദ്ദിഷ്ട 
ഖജനാവില്‍ അടച്ച്‌ ചെലാന്‍ രസീത്‌ റെയിഞ്ച്‌ 
ഓഫീസര്‍ക്ക്‌ എത്തിച്ച്‌ 


സാംഖ്യ ഖജനാവില്‍ അടയ്ക്കേണ്ട അവസാന ദിവസം 


കൊടുക്കേണ്ടതാണ്‌. ബാക്കി 
ഒരു ദിവസമായി 
അതിനടുത്ത 
അടയ്ക്കാവുന്നതാണ്‌. ബാക്കി വിലയും 
ഓരോ ലോട്ടിന്റെയും തീര്‍ത്തടയ്ക്കുന്ന പക്ഷം അതാത്‌ 
ലോട്ടുകള്‍ 
നീക്കം ചെയ്യാന്‍ അനൂവദിക്കുന്നതാണ്‌. എന്നാല്‍ ലേല 
ദിവസമോ അത്‌ കഴിഞ്ഞുള്ള 7 ദിവസത്തിനകമോ അടച്ച 


പൊതു അവധി വരുകയാണെങ്കില്‍ 
പ്രവൃത്തി ദിവസം പിഴ കൂടാതെ പണം 
നികുതികളും 
വിധേയമായി 


ലേല വ്യവസ്ഥകള്‍ക്ക്‌ 


സാഖ്യ ഏറ്റവും അവസാനം നീക്കം ചെയ്യുന്ന തടികളുടെ 
വിലയ്ക്ക്‌ മാര്തമെ വകകൊള്ളിക്കുകയുള്ളു. ഇപ്രകാരം 
എല്ലാ ലോട്ടുകളും മുഴുവന്‍ സാഖ്യയും അടച്ച്‌ തീര്‍ത്ത്‌ 
ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന ദിവസം 
മൂതല്‍ 40 ദിവസത്തിനകം നീക്കം ചെയ്യേണ്ടതാണ്‌. 


23rd Fes. 2021] 


FOREST DEPARTMENT 


126 





മേല്‍ വിവരിച്ച 40 ദിവസത്തിനകം പണം അടച്ച്‌ 
മരങ്ങള്‍ നീക്കം ചെയ്യാത്തപക്ഷം 18% പലിശയോടുകൂടി 
ബാക്കി സംഖ്യ അടയ്ക്കുന്നതിന്‌ ഒരു മാസം (30 ദിവസം) 
വരെയും 24% പലിശയും പിഴപലിശയിന്മേല്‍ 
242% (രണ്ടര ശതമാനം) സര്‍ചാര്‍ജ്ജും കൂടി വീണ്ടും 
ഒരു മാസം (30 ദിവസം) വരെയും മുപ്പത്തിയാറ്‌ 
അഞ്ച്‌ 


ശതമാനം പിഴ പലിശയും ശതമാനം 


പിഴപലിശയിന്മേല്‍ സര്‍ചാര്‍ജ്ജും ഈടാക്കിക്കൊണ്ട്‌ 


വീണ്ടും ഒരുമാസം കൂടിയും (30 ദിവസം) ഇങ്ങനെ 
ആകെ മുന്ന്‌ മാസം വരെ (90 ദിവസം) റെയിഞ്ചാഫീ 
സര്‍ക്ക്‌ കാലാവധി ദീര്‍ഘിപ്പിച്ച്‌ അനുവദിക്കാവുന്നതാണ്‌. 


വെള്ളമരങ്ങളുടെ കാരൃത്തില്‍ ADAMS കാലാവധി 


15 ദിവസമായിരിക്കും. അതു കഴിഞ്ഞാല്‍ 
റെയിഞ്ചാഫീസര്‍ 15 ദിവസം കൂടി 24% alana, 
2൭% സര്‍ചാര്‍ജ്ജ്‌ എന്നിവ ഈടാക്കി 


കാലാവധി ദീര്‍ഘിപ്പിക്കാവുന്നതാണ്‌. ഇങ്ങിനെ പലിശ 
കണക്കാക്കുമ്പോള്‍ ഒരൂ ദിവസമായാലും ഒരു മാസത്തെ 
പലിശ ഈടാക്കുന്നതായിരിക്കും. അതിനുശേഷം യാതൊരു 
കാരണവശാലും കാലാവധി നീട്ടി കൊടുക്കുന്നതല്ലാത്തതും 
ലേലക്കാരന്‍ അടച്ച തുക സര്‍ക്കാരിലേക്ക്‌ മുതല്‍കൂട്ടിയ 
തിനുശേഷം പ്രത്യേകം 


അറിയിപ്പില്ലാതെ ലേലം OG 


പാലക്കാട്‌. 


ചെയ്യുന്നതായി കണക്കാക്കി ടി വനവിഭവങ്ങള്‍ അടുത്ത 
ലേലദിവസം പുനര്‍ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനര്‍ലേലത്തില്‍ സംഭവിക്കുന്ന എല്ലാ നഷ്ടങ്ങള്‍ക്കും 
ആദ്യ ലേലക്കാരന്‍ ഉത്തരവാദിയായിരിക്കുന്നതാണ്‌. 
അവരില്‍ നിന്ന്‌ നിയമാനുസൃതമായി എല്ലാ നടപടികളും 


സ്വീകരിച്ച്‌ നഷ്ടം ഈടാക്കുന്നതുമായിരിക്കും. 


ലേല വ്യവസ്ഥകള്‍ക്ക്‌ എന്തെങ്കിലും 
ചേര്‍ക്കലുകളോ 


മാറ്റങ്ങളോ കൂട്ടി 
ആവശ്യമായി വരുന്നപക്ഷം ആയത്‌ 
ലേല സമയത്ത്‌ വിശദീകരിക്കൂന്നതായിരിക്കും. കൂടുതല്‍ 
വിവരങ്ങള്‍ക്ക്‌ അതാത്‌ റെയിഞ്ചാഫീസുകളില്‍ 
അന്വേഷിക്കാവുന്നതാണ്‌. 


കോടതിയുടെ അനുമതി വാങ്ങി ലേലം ചെയ്ത്‌ 
വില്‍ക്കുന്ന സാധനങ്ങളുടെ മുഴുവന്‍ വിലയും മറ്റ്‌ 
നികുതികളും ലേല ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്‌. 
മറ്റുള്ളവരുടെ നികുതികള്‍ സ്ഥിരപ്പെടുത്തി 
ഉത്തരവായിരിക്കുന്ന ദിവസം മുതല്‍ 40 ദിവസത്തിനകം 
അടയ്ക്കേണ്ടതാണ്‌. 


ലേലം 


പ്പ്‌) 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറുടെ കാര്യാലയം, ഓഫീസര്‍ 


(കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 





240 


